Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No. KL / TV ( N )/ 634/2015 -17 


GOVERN 


- 
കേര 


ക്കുാർ 


രള സർക്ക 
NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2015 ജൂൺ 30 

30th June 2015 
| 1190 മിഥുനം 15 
15th Mithunam 1190 
1937 ആഷാഢം 9 
9th Ashadha 1937 


Vol. IV 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Fisheries Department 


പുനർ ലേല ദർഘാസ് പരസ്യം 

- ദർഘാസ്/ ലേല ഫോറം ആവ ശ്യ മുള്ള വ്യക്തികൾ 
നമ്പർ 4896/ 2014. 

2015 ജൂൺ 8 . 

തിരിച്ചറിയൽ കാർഡ്/ വാസസ്ഥലത്തെ വില്ലേജ് ഓഫീസർ 
- ജില്ലാ പഞ്ചാ യ ത്തി നു വേണ്ടി ഫിഷറീസ് ഡെപ്യൂട്ടി 

-- നൽകുന്ന റസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എന്നിവയിലേതെങ്കിലും 
ഡയറക്ടർ, കണ്ണൂർ ഫിഷറീസ് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 

ഹാജരാക്കി രേഖാമൂലം അപേക്ഷിക്കേണ്ടതും ദർഘാസ്/ ലേല 
പാലക്കാട് മത്സ്യബന്ധന തുറമു ഖ ത്തിൽ നിന്നും ഒരു ഫോറത്തിന്റെ വില നിശ്ചിത തീയതിക്കകം ഫിഷറീസ് 
വർഷത്തേക്ക് പ്രവേശന ഫീസ്, വാർഫേജ്, ലാന്റിംഗ് എന്നിവ -- ഡെപ്യൂട്ടി ഡയറക്ടറുടെ ആഫീസിൽ പണ മായി ഒടുക്കി 
പിരിക്കുന്നതിനുള്ള അവകാശം ഏറ്റെടുത്ത് നടത്തുന്നതിന് 

ഫോറങ്ങൾ കൈപ്പറ്റാവുന്നതുമാണ്. ദർഘാസിലും ലേലത്തിലും 
മുദ്രവച്ച കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 

പങ്കെടുക്കുന്നവർ പ്രത്യേകം പ്രത്യേകം ഫോറങ്ങൾ സമർപ്പി 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾക്കുപുറമെ പൊതു ലേലവും 
നടത്തുന്നതാണ്. സർക്കാർ ഉത്തരവ് നമ്പർ 309 / 12/ എഫ്. & 

ക്കേണ്ടതാണ്. ദർഘാസ്/ ലേല ഫോറങ്ങൾ 22 -6- 2015 -ാം തീയതി 
പി . ക . തിരു വ ന ന്തപുരം, തീയതി 31 - 3 - 2012 പ്രകാരം രാവിലെ 10 മണി മുതൽ 1- 7 - 2015 ഉച്ചയ്ക്ക് 12 മണിവരെ ടി 
പുതുക്കിയ നിരക്കുകൾ അനുസരിച്ചാണ് ചുങ്കം പിരിവുകൾ ഓഫീസിൽ നിന്നും കൈപ്പറ്റാവുന്നതാണ്. 
നടത്തേണ്ടത്. 

- ദർഘാസ്/ ലേല ത്തിൽ പങ്കെ ടു ക്കുന്ന വ്യക്തികൾ 
അടങ്കൽ തുക - 2,00, 000 
നിരതദ്രവ്യം - 10,000 

നിരതദ്രവ്യത്തുക അംഗീകൃത ബാങ്കിലെ ഡിമാന്റ് ഡ്രാഫ്റ്റായി 

ഒടുക്കി - 150 വിലയുള്ള മുദ്രപത്രത്തിൽ ഒപ്പിട്ട പ്രാഥമിക 
ലേല ദർഘാസ് പ്രമാണത്തിന്റെ വില - 4 , 000 + വാറ്റ് 
480 = 4 ,480. 

കരാർ സഹിതം ദർഘാസ് സംബ ന്ധ മായ വിവ ര ങ്ങ ൾ 

ആലേഖനം ചെയ്ത് സീൽവച്ച കവറുകളിൽ നിശ്ചിത സമയ 
ദർഘാസ്/ ലേല ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും - 2 -7 - 2015 ഉച്ചയ്ക്ക് 1 മണിവരെ. 

പരിധിക്കകം ദർഘാസുകൾ സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം 
ലേല തീയതിയും സമയവും - 2 -7 -2015 ഉച്ചയ്ക്കുശേഷം 

പണ മായി സ്വീക രിക്കു ന്ന ത ല്ല . ദർഘാസുകൾ നേരിട്ടോ 
3 മണി. 

രജി സ് ട്രേഡ് തപാൽ മുഖേനയോ സമർപ്പി ക്കാ വു ന്ന 
ലേല സ്ഥലം - ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറാഫീസ്, താണ്. യാതൊരു കാരണവശാലും താമസിച്ചു ലഭിക്കുന്ന ദർഘാ 
കണ്ണൂർ. 

സുകൾ സ്വീകരിക്കു ന്ന ത ല്ല . കോൺടാക്റ്റ് ലൈസൻസ് 


573 


26 


KERALA GAZETTE 


[PART III 


ഇല്ലാത്തവർ ദർഘാസ്/ ലേല പ്രമാണത്തിനൊപ്പം - 70,000 - ന്റെ - അനുമതിഉത്തരവ് ലഭ്യമാക്കുന്നമുറയ്ക്ക് അവകാശങ്ങളുടെ 
സോൾ വൻ സി സർട്ടി ഫിക്കറ്റ് ഉൾ പ്പെ ടു ത്തേ ണ്ട താ ണ്. - 50 % തുകയും സെക്യൂരിറ്റിയായി 5 % തുകയും പണമായി 
തിരിച്ചറിയൽ രേഖ , പാൻകാർഡ് എന്നിവയുടെ പകർപ്പുകൾ ഒടുക്കി വ്യവ സ്ഥ കൾ പ്രകാരം കരാർ ഉടമ്പടിയിൽ 
ഉള്ളടക്കം ചെയ്യേണ്ടതുമാണ്. 

ഏർപ്പെടേണ്ടതാണ്. അവകാശ തുകയിൽ ബാക്കിവരുന്ന 50 % 
- ലേല ത്തിൽ പങ്കെ ടു ക്കുന്ന വ്യക്തികൾ ലേല -- തുക രണ്ട്തുല്യ ഗഡുക്കളായി കരാർ ഉടമ്പടി വ്യവസ്ഥകൾക്ക് 
ഫോറ ത്തി നൊപ്പം പാഥ മിക ഉട നടി, നിര ത ദ വ്യം , അ നു സ ത മായി ഒടു ക്കേ ണ്ട താ ണ്. ലേല ദർഘാസ് 
സോൾവൻസി എന്നിവ ഉൾപ്പെടുത്തി നിശ്ചിത സമയത്തിനകം 

സംബന്ധമായ വിശദാംശങ്ങൾ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ 
സമർപ്പിച്ച് ലേല ചീട്ട് കൈപ്പറ്റേണ്ടതാണ്. മതിയായ രേഖകൾ 

ഓഫീസിൽ നിന്നും ആഫീസ് സമയങ്ങളിൽ അന്വേഷിച്ചറി 
ഉൾപ്പെടുത്താത്ത ഫോറങ്ങൾ നിരസിക്കുന്നതും താമസിച്ചു 
ലഭിക്കുന്ന ഫോറങ്ങൾ സ്വീകരിക്കുന്നതുമല്ല . പൊതുലേലം 

യാവുന്നതാണ്. സർക്കാർ മാനദണ്ഡപ്രകാരമുള്ള എല്ലാ 
നടത്തിയതിനുശേഷം ലഭ്യമായ ദർഘാസുകൾ സന്നിഹിതരായ 

വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. 
വ്യക്തികളുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതാണ്. 

- ലേലത്തിലോ ദർഘാസിലോ ഏതിലാണ് കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നത്, പ്രസ്തുത വ്യക്തിക്ക് ദർഘാസിന്റെ 

ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

(ഒപ്പ്) 
അംഗീകാരം ലഭ്യമാകുന്ന മുറയ്ക്ക് അവകാശം ഉറപ്പിച്ചു കാര്യാലയം, മാപ്പിളബേ , കണ്ണൂർ. - ഫിഷറീസ് 
നൽകുന്നതായിരിക്കും. 

ഫോൺ നമ്പർ: 0497 -2731081 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


574 


